Kerala Gazette No. 47 dated 29th November 2016 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 
തിരുവനന്തപുരം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ശ്രീ . സബിൻ സമീദ്) 


- OO 


SMS 


മം 


നമ്പർ കെ .2 - 15843 / 2016 / ഡി. ഡിസ്. 


2016 ഒക്ടോബർ 17 . 


വിഷയം : - ന്യായവില വിജ്ഞാപനത്തിലെ അപാകത വന്നിട്ടുള്ളത് തിരുത്തുന്നത് സംബന്ധിച്ച്. 


സൂചന (1) ശ്രീമതി ഹരിശ്രീ ആർ. എസ്. ഗണേഷ് കുമാർ 20 -9 - 2016 -ാം തീയതിയിൽ സമർപ്പിച്ച അപേക്ഷ . 


(2 ) ആനാട് വില്ലേജാഫീസറുടെ 20 - 9- 2016 -ാം തീയതിയിലെ 852 / 16 നമ്പർ റിപ്പോർട്ട്. 


(3) ഈ കാര്യാലയത്തിലെ 7 -9 - 2016 -ാം തീയതിയിലെ 10071/2016 / ഡി . ഡിസ്. നമ്പർ നടപടിക്രമം. 


സൂചന (3) നടപടിക്രമം അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആനാട് വില്ലേജിൽപ്പെട്ട ബ്ലോക്ക് 
നമ്പർ 18 - ൽ റീസർ വ്വ 9 / 19 - 1 - ൽ പ്പെട്ട വസ്തു വിനെ 05 നമ്പർ ക്ലാസി ഫി ക്കേ ഷ നിൽ ഉൾപ്പെടുത്തി 45000 / Are 
ന്യായ വില നിർണ്ണയിച്ച് സൂചന (3 ) പ്രകാരം ഉത്ത ര വാ യിരുന്നു . എന്നാൽ സൂചന (1) പ്രകാരം സമർപ്പിച്ച അപേക്ഷ 
പരിശോധിച്ചതിൽ ടി നടപടിക്രമത്തിൽ ബ്ലോക്ക് നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതായി ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ താഴെ 
പറയും പ്രകാരം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


സൂചന ( 3) പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള നടപടിക്രമത്തിലെ ബ്ലോക്ക് നമ്പർ " 18 എന്നതിന് പകരം ബ്ലോക്ക് നമ്പർ "17 
എന്ന് തിരുത്തി ഇതിനാൽ ഉത്തരവാകുന്നു . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ: വി. രാജചന്ദ്രൻ) 


നമ്പർ എഫ് - 19882 / 2016 . 


2016 ഒക്ടോബർ 17. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു - സംബന്ധിച്ച്. 


സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ , ( fixation of fair value of land ) ചട്ടം 3 (7 ) ചട്ടം ( 4). 

(2 ) കൊല്ലം ( W ) വില്ലേജിൽ തിരു മുല്ലാവാരം പുന്നത്തല കുമ്പളത്ത് കിഴക്കതിൽ ശ്രീ . നിസാമുദീൻ 

സമർപ്പിച്ച അപേക്ഷ . 
| (3) കൊല്ലം തഹശീൽദാരുടെ 1- 10 - 2016 - ലെ ബി18 -19327 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


Gaz . No . 47 /2016 /DTP /CLR ( Fair Value - Supplement). 


297 


Si. 
No. 


Block 
No . 


Re -survey / 
survey No 

No . 


Sub 
Division 

No . 


Local 
Body 


Village 


Classification 


Taluk 


Fair Value 

per Are 


-- 1 


281 


110 


. 


Kollam 


1 ,50, 000 


Kollam 
Corporation 


Kollam 
West 


Residential 
plot with 
private 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ ഐ . എ . എസ്.) 


( 1 ) 


നമ്പർ സി3 - 33444 / 2016. 


2016 ഒക്ടോബർ 24. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01 

- റീസർവ്വേ 74/ 21- ൽ പ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന (1) ആറന്മുള വില്ലേജിൽ മാലക്കര മുറിയിൽ ചെറുവേലി വീട്ടിൽ ശ്രീ . സി. എം . തങ്കച്ചന്റെ അപേക്ഷ . 

-- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 9 - 9- 2016 - ലെ സി3 -7642 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ, ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01- ൽ റീസർവ്വ 74 /21- ൽ പ്പെട്ട ഭൂമി 
ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർ നിർണ്ണയിക്കണമെന്ന് 
സൂചന ( 1) പ്രകാരം സമർപ്പിച്ച അപേക്ഷ യിൻമേൽ അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ആറന്മുള വില്ലേജിൽ 1813 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരംതീരുവയിലും 
ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാ സ്ഥലം Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 3,00 , 000 ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01 - ൽ റീസർവ്വ 74/ 21 ൽപ്പെട്ട ഭൂമി 
Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 3, 00,000 (മൂന്നുലക്ഷം രൂപ 
മാത്രം) ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No . C3 -33444/ 3 /2016 . 


24th October 2016 . 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub -rule ( 8 ) of Rule 4 of the Kerala Stamp (Fixation of 
Fair Value of Land ), Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the 
Schedule hereto : 


298 


SCHEDULE 


District Pathanamthitta. 


Taluk - Kozhencherry. 


Village - Aranmula . 


Su 


Re - sy . 


Ward 


Classification 


Re - sy. 
Block 


Sub 
- Division 

No . 


Corporation / 
Municipality / 
Panchayat 


Fair value 
already 

fixed 


No . 


No. 


Revised 
Fair value 

per Are 


of use 


- 


No . 


- ... 


01 


74 


21 


Panchayat 


3,00,000 


Residential 

Plot with 
Panchayat 
road access 


(2) 


നമ്പർ സി3 - 33186 / 3 / 2016 . 


2016 ഒക്ടോബർ 29. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോന്നി താലൂക്കിൽ മൈലപ്ര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16- ൽ 

റീസർവ്വേ 508 /19 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 
സൂചന (1) മൈലപ്ര വില്ലേജിൽ ഇല്ലത്ത് വീട്ടിൽ ശ്രീ. ജോർജ്ജ് കുട്ടിയുടെ അപേക്ഷ . 

(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 5 - 9 - 2016 - ലെ സി3 - 7451 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മൈലപ്ര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ റീസർവേ 508/ 19 - ൽപ്പെട്ട ഭൂമി 
ന്യായവില രജിസ്റ്ററിൽ സർക്കാർഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർ നിർണ്ണയിക്കണമെന്ന 
സൂചന ( 1) പ്രകാരം സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാ സ്ഥലം മലപ വില്ലേജിൽ 4970 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവ ശ ത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലമായ പുരയിടം Residential plot with PWD road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 2, 00 , 000 ന്യായവില പുനർനിർണ്ണയിക്കാവുന്നതാണെന്നും സൂചന (2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മൈലപ്ര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ റീസർവ്വ 508 /19 ൽപ്പെട്ട ഭൂമി 
Residential plot with PWD road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് | 2 , 00 ,000 ന്യായ വില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3- 33186 / 3/ 2016 . 


28th October 2016. 


Whereas , it is expedient to publish a notification showing revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of 
Fair Value of Land ), Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the 
Schedule hereto : 


299 


SCHEDULE 


District — Pathanamthitta . 


Taluk _ Konni. 


Village - Mylapra . 


Re-sy. 


Ward 


Re-sy. 
Block 


Sub 
Division 

No. 


Corporation / 
Municipality / 
Panchayath 


Classification 

of use 


No . 


Revised 
Fair value 


Fair value 
already 

fixed 


No. 


Se 


No. 


per Are 


... 


16 


508 


508 


19 


Mylapra 


2 ,00 ,000 


Residential 
plot with 
PWD road 


access 


Collectorate , 


(Sd.) 


Pathanamthitta . 


District Collector. 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land) Rules, 1995 . 


Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned 
against each serial numbers , in respect of the land situated in the Survey/ Re- survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (1) thereof. 


(1) 


No. N -6749 /2016 /K . Dis. 


3rd November 2016 . 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannoor. 


Village — Thrikkakara North . 


Sub 


Name & 


Si. Sy. 
No . No. 


ezza 


Division 

No. 


Re -sy. 

Sub Municipality / 
Division Panchayath / 

No. Corporation 


Re- sy. Re-sy. 
Block No. 
No. 


Name & 
Number 
of Ward 


Fair Value 

per Are 


Ward / 
Local Body 


Classification 

by use 


5934 


6 


302 


3 


Municipality Kalamassery 


Vadakode-8 


3,50, 000 


Residential 
Plot with 
Corp ./Mun ./ 
Pan . road 


access 


300 


No. N -4998 /2016 /K . Dis . 


4th November 2016 . 


SCHEDULE 
District - Ernakulam . 


Taluk - Aluva. 


Village — Angamaly . 


Re-sy. 


SI. 


Sy 


Sub 


Re - su 
No. 


Division 

No. 


No. 


Re- sy 
Block 
No . 


Name & 
Sub Municipality / Number of 
Division Panchayath / Ward / 

No. Corporation Local Body 


No. 


Classification fair value 
by use 

per Are 


Name & 
Number 
of Ward 


ise 


Ne 


No. 


5715 


.. 


12 


320 


12 


Municipality 


Angamaly 


15- 
Nayathodu 


Wet Land 


2,50 ,000 


Revenue Divisional Office , 
Fort Kochi. 


(Sd.) 
Sub Collector. 


FORM ‘ A ’ 


(See Rule 4 ) 


NOTIFICATION 


No . A9-4648/2016 . 


31st October 2016. 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28 (A ) of the Kerala 
Stamp Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned 
against each serial number , in respect of the land situated in the Survey /Re- survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (11 ) thereof. 


SCHEDULE 
District - Ernakulam . 


Taluk - Kothamangalam . 


Village — Neriamangalam . 


Re- sy . 


Sub 


Sl. 


Sy . Division 


Re- sy. 
No. 


Name & 
dan 
Number 


Re-sy. 
Block 
No . 


Classification 

by use 


No. 


Name of 
Municipality / 
Sub 
Division Panchayath / Panchayath / 
No Corporation Municipality / 

Corporation 


Fair Value 
per Are 


No . 


v . 


of Ward 


1 


759 


1A -45 - 36 


Panchayath Kavalangadu 


45,000 


Residential 
Plot with 
Municipal/ 
Panchayath 
road access 


Revenue Divisional Office , 
Muvattupuzha. 


(Sd .) 
Revenue Divisional Officer. 


Gaz . No. 47 /2016 /DTP /CLR (Fair Value- Supplement) . 


301 


